Kerala Gazette No. 22 dated 2nd June 2009 . 
PART I 


Section i 


arg 


V 
GOVERNA 


വിട്ട് 


ക്കാർ 


SK KERALA 


കേരള സർക്കാർ 
നിയമ ( നിയമനിർമ്മാണ - ബി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 9302 / ലെഗ്. ബി 1/ 2008 / നിയമം. 


| 2009, ജനുവരി 5 
തിരുവനന്തപുരം, 

1930, പൌഷം 15. 


2009 ജനുവരി 3 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ 
പറയുന്ന ഓർഡിനൻസ് പൊതു ജ ന ങ്ങ ളുടെ അറി വി ലേ ക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻ പ്രകാരം, 


കെ . ജോൺ ബ്രിട്ടോ, 
നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G - 88/ 2009 /Ekm . 


2009 ലെ 3 -ാം നമ്പർ ഓർഡിനൻസ് 


2009 - ലെ പമ്പാനദീതടം അതോറിറ്റി ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിയൊമ്പതാം സംവത്സര ത്തിൽ കേരള 
ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത്. 


സംസ്ഥാനത്തെ പമ്പാനദിയിലേയും അതിന്റെ ജലാശയങ്ങളിലേയും 
ജലസാതസ്സുകളെ ഒരു അവിഭാജ്യ ഘടകമെന്നപോലെ 
സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ 
നടത്തിപ്പിനും അതുമായി ബന്ധപ്പെട്ടതും അതിന് 
ആനുഷംഗികവുമായ സംഗതികൾക്കും വേണ്ടി 
- ഒരു അതോറിറ്റി രൂപീകരിക്കുന്നതിനായി 

- വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓർഡിനൻസ് 


പീഠിക - ശബരിമല ക്ഷേത്രവും ആ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനവുമായി 
ബന്ധപ്പെട്ട് പമ്പാനദിയെ ഒരു പുണ്യനദിയായി കരുതപ്പെടുന്നതിനാലും; 

- നദിയിലെ ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും, മലിനീകരണം 
തടയുന്നതിനുള്ള നടപടികളെടുക്കുന്നതിനും, നദിയിലെയും പോഷകസാതസ്സുകളിലെയും 
ജലസ്രോതസ്സുകളെ ഒരു അവിഭാജ്യ ഘടകമാക്കി അതിന്റെ സംയോജിത ആസൂത്രണവും 
കമമായ നിരീക്ഷണവും, നടത്തിപ്പും, വികസനവും ഏറ്റെടുക്കുന്നതിന് സർക്കാർ 
ബാദ്ധ്യസ്ഥമായിരിക്കുന്നതിനാലും; 


മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ പലതരത്തിലുള്ളപദ്ധതികൾ നടപ്പിലാ 
ക്കുന്നതിനായി പമ്പാ കർമ്മ പദ്ധതി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളതിനാലും; 


പമ്പാ കർമ്മ പദ്ധതിയുടെഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളും ഏജൻസികളും 
ഏറ്റെടുത്ത പദ്ധതികളുടെ നടത്തിപ്പിനും, ക്രമമായ നിരീക്ഷണത്തിനുവേണ്ടിയും, ജലസ്രോത 
സ്സുകളുടെയും പമ്പാനദീതടങ്ങളുടേയും തുടർന്നുള്ള നടത്തിപ്പിനും വികസനത്തിനുമായി 
ഒരു ഏകോപിപ്പിച്ച ഫലോന്മുഖമായ ഉപാധിയെന്നപോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി 
ആവശ്യമായിത്തീർന്നതിനാലും; 


-- പമ്പാനദിയിലേയും അതിന്റെ ജലാശയങ്ങളിലേയും ജലസ്രോതസ്സുകളെ ഒരു 
അവിഭാജ്യ ഘടകമെന്നപോലെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ 
നടത്തിപ്പിനും അതിന് ആനുഷംഗികവുമായ സംഗതികൾക്കും വേണ്ടി ഒരു അതോറിറ്റി 
രൂപീകരിക്കുന്നതിനായി വ്യവസ്ഥ ചെയ്യേണ്ടത്യുക്തമായിരിക്കുകയാലും; 


2008 - ലെ പമ്പാ നദീതടം അതോറിറ്റി ഓർഡിനൻസ് ( 2008- ലെ 31) 2008 ആഗസ്റ്റ് 
1-ാം തീയതി കേരള ഗവർണ്ണർ വിളമ്പരപ്പെടുത്തിയിരുന്നതിനാലും; 

2008 , നവംബർ 24 -ാം തീയതി ആരംഭിച്ച് 2008, ഡിസംബർ 18 -ാം തീയതി അവസാനിച്ച 
കേരള സംസ്ഥാന നിയമസഭയുടെസമ്മേളന കാലത്ത് പ്രസ്തുതഓർഡിനൻസിനു പകരം 
നിയമസഭയുടെ ഒരു ആക്ട് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ നിയമസഭയിൽ അവതരി 
പ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 

പ്രസ്തുത ഓർഡിനൻസിന് ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുഛേദം 
( 2 ) -ാം ഖണ്ഡം( എ ) ഉപഖണ്ഡ പ്രകാരം 2009, ജനുവരി 5 -ാം തീയതി പ്രാബല്യമില്ലാതായി 
ത്തീരുമെന്നതിനാലും; 

| പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താതിരിക്കുന്ന പക്ഷം 
വൈഷമ്യങ്ങൾഉണ്ടാകുമെന്നതിനാലും; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടി 
യെടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 

- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണ ഘടനയുടെ 213 -ാം അനുഛേദം 
( 1) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


അദ്ധ്യായം I 


പാരംഭം 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. (1) ഈ ഓർഡിനൻസിന് 2009 - ലെ പമ്പാനദീതടം 
അതോറിറ്റി ഓർഡിനൻസ്എന്ന് പേര് പറയാം. 

( 2 ) ഇത് 2008, ആഗസ്റ്റ് 2 -ാം തീയതി പാബ ല്യ ത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


- 2. നിർവ്വചനങ്ങൾ. - - ( 1) ഈ ഓർഡിനൻസിൽ, സന്ദർഭം മറ്റു വിധത്തിൽ ആവശ്യപ്പെ 
ടാത്തപക്ഷം; 

( എ ) “അതോറിറ്റി ” എന്നാൽ 3 -ാം വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട പമ്പാ 
നദീതടം അതോറിറ്റി എന്നർത്ഥമാകുന്നു ; 

- ( ബി ) “ചെയർ പേഴ്സൺ എന്നാൽഅതോറിറ്റിയുടെചെയർ പേഴ്സൺഎന്നർത്ഥ 
മാകുന്നു ; 

- ( സി) “ഏകോപനസമിതി ” എന്നാൽ 11-ാം വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സമിതി 
എന്നർത്ഥമാകുന്നു ; 


( ഡി ) “ നിധി ” എന്നാൽ 12 -ാം വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട പമ്പാനദീതടം 
അതോറിറ്റി നിധിഎന്നർത്ഥമാകുന്നു ; 


( ഇ ) “ സർക്കാർ ” എന്നാൽ കേരള സർക്കാർ എന്നർത്ഥമാകുന്നു ; 


(എഫ്) “ അംഗം ” എന്നാൽ അതോറിറ്റിയിലെ ഒരംഗംഎന്നർത്ഥമാകുന്നു ; 

( ജി) “ മെമ്പർ- സെകട്ടറി?” എന്നാൽ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിഎന്നർത്ഥ 
മാകുന്നു ; 

- (എച്ച്) “ വിജ്ഞാപനം എന്നാൽഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു 
വിജ്ഞാപനം എന്നർത്ഥമാകുന്നു ; 


( ഐ ) "" പമ്പാ കർമ്മ പദ്ധതി” എന്നാൽ ജലസ്രോതസ്സുകളുടെ സംയോജിത 
ആസൂത്രണവും, ക്രമമായ നിരീക്ഷണവും, നടത്തിപ്പും, വികസനവും ഏറ്റെടുത്തിട്ടുള്ള 
പദ്ധതികൾ മുഖേന പമ്പാനദിയുടെയും അതിന്റെ ജലാശയങ്ങളുടെയും മലിനീകരണം 
ശമിപ്പിച്ച് സംരക്ഷിക്കുന്നതിനായി കേരള സർക്കാർ തയ്യാറാക്കി ഭാരത സർക്കാർ 
അംഗീകരിച്ച പദ്ധതിഎന്നർത്ഥമാകുന്നു ; 

( ജെ ) “ പമ്പാ നദീതടം എന്നാൽ പമ്പാനദിയുടെ ജലാശയപ്രദേശങ്ങളും സംസ്ഥാന 
ത്തിന്റെഭൂപ്രദേശത്തിനകത്തുള്ളഅതിന്റെ പോഷക നദികളും എന്നർത്ഥമാകുന്നു ; 

( കെ ) “ പ്രോജക്ട് ഡയറക്ടർ” എന്നാൽ അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ 
എന്നർത്ഥമാകുന്നു ; 

(എൽ) “ നിർണ്ണയിക്കപ്പെട്ട ” എന്നാൽ ഈ ഓർഡിനൻസിൻകീഴിൽ ഉണ്ടാക്കപ്പെട്ട 
ചട്ടങ്ങളാൽ നിർണ്ണയിക്കപ്പെട്ടത്എന്നർത്ഥമാകുന്നു ; 

- ( എം ) “റഗുലേഷനുകൾ എന്നാൽ 21 -ാം വകുപ്പ് പ്രകാരം ഉണ്ടാക്കിയ 
റഗുലേഷനുകൾഎന്നർത്ഥമാകുന്നു ; 

- (എൻ) “സംസ്ഥാനം ” എന്നാൽ കേരള സംസ്ഥാനംഎന്നർത്ഥമാകുന്നു . 


അദ്ധ്യായം II 


അതോറിറ്റിയുടെരൂപീകരണവും, ചുമതലകളും, അധികാരങ്ങളും 

3. അതോറിറ്റിയുടെരൂപീകരണം. (1) സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനം വഴി, 
അതിൽ വിനിർദ്ദേശിച്ചേക്കാവുന്ന തീയതി മുതൽ പ്രാബല്യത്തോടുകൂടി പമ്പാ നദീതടം 
അതോറിറ്റി എന്ന പേരിൽ ഒരു അതോറിറ്റി രൂപീകരിക്കാവുന്നതാണ്. 


(2) അതോറിറ്റി ശാശ്വതമായ പിൻതുടർച്ചാവകാശമുള്ളതും ഒരു പൊതു മുദ്രയുള്ളതും, 
ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ 
ആർജ്ജിക്കാനും, കൈവശം വെയ്ക്കാനും, കയ്യൊഴിയ്ക്കാനും, കരാറുകളിൽ ഏർപ്പെടാനും 
ഉള്ള അധികാരത്തോടുകൂടിയതും അതോറിറ്റിയുടെ മേൽപ്പറഞ്ഞ പേരിലുള്ള ഒരു ഏകാംഗീ 
കൃതനികായം ആയിരിക്കുന്നതും പ്രസ്തുത പേരിൽ വ്യവഹരിക്കുകയും വ്യവഹരിക്കപ്പെ 
ടുകയുംചെയ്യേണ്ടതുമാണ്. 

- 4. അതോറിറ്റിയുടെ ഘടന (1) അതോറിറ്റിയിൽ താഴെ പറയുന്ന അംഗങ്ങൾ 
ഉണ്ടായിരിക്കുന്നതാണ്, അതായത്: 

( എ ) മുഖ്യമന്ത്രി, അദ്ദേഹം അതോറിറ്റിയുടെചെയർമാൻ ആയിരിക്കുന്നതാണ്; 

( ബി ) ജലവിഭവ വകുപ്പുമന്ത്രി, അദ്ദേഹം അതോറിറ്റിയുടെ വൈസ്ചെയർമാൻ 
ആയിരിക്കുന്നതാണ്; 

( സി ) ജല വിഭവ വകുപ്പ് സെക്രട്ടറി, അദ്ദേഹം അതോറിറ്റിയുടെ മെമ്പർ 
സെക്രട്ടറി ആയിരിക്കുന്നതാണ്; 

( ഡി ) സെകട്ടറി, റവന്യൂ വകുപ്പ്; 
( ഇ ) സെകട്ടറി, വനം വകുപ്പ്; 
(എഫ്) സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ വകുപ്പ്; 
( ജി ) സെക്രട്ടറി, ആരോഗ്യ വകുപ്പ്; 
(എച്ച്) സെക്രട്ടറി, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പ്; 
( ഐ ) സെക്രട്ടറി, ധനകാര്യ വകുപ്പ്; 
( ജെ ) സെക്രട്ടറി,ഊർജ്ജ വകുപ്പ്; 
( കെ ) സെക്രട്ടറി, ദേവസ്വം; 
(എൽ) ചെയർമാൻ, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്; 
( എം ) പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്; കൂടാതെ 
(എൻ) സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ജലമേഖലാ രംഗത്തെരണ്ടു വിദഗ്ദ്ധരും 


( 2) മെമ്പർ സെക്രട്ടറി, നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരമുള്ളഅത്തരം അധികാരങ്ങൾ 
വിനിയോഗിക്കേണ്ടതും അങ്ങനെയുള്ളചുമതലകൾ നിർവ്വഹിക്കേണ്ടതുമാണ്. 


- ( 3) അതോറിറ്റിയ്ക്ക്, അതിന് യുക്തമെന്ന് തോന്നുന്ന പ്രകാരം അതിന്റെ 
ഏതെങ്കിലും ചുമതലകൾ മെമ്പർ സെക്രട്ടറിക്കോഏകോപന സമിതിയ്ക്കോ ഏൽപ്പിച്ചു 
കൊടുക്കാവുന്നതാണ്. 


5. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുടെഔദ്യോഗിക കാലാവധിയും സേവന 
വ്യവസ്ഥകളും. - (1) 7-ാം വകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, നാമനിർദ്ദേശം 
ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് സർക്കാരിന് ഹിതമായിരിക്കുന്ന കാലത്തോളംഔദ്യോഗികസ്ഥാനം 
വഹിക്കാ വു ന്നതും അവരുടെ സേവന വ്യവസ്ഥകൾ ചട്ട ങ്ങ ളാൽ നിർണ്ണയിക്ക 
പ്പെടാവുന്ന പ്രകാരവുമായിരിക്കുന്നതാണ്. 

(2 ) (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി, ഓരോ നാമനിർദ്ദേശം 
ചെയ്യപ്പെട്ട അംഗവും രാജിയാലോ, മരണത്താലോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ അവരുടെ 
സീറ്റുകൾ നേരത്തെ ഒഴിവാകാത്തപക്ഷം,രണ്ടു വർഷക്കാലത്തേക്ക്ഔദ്യോഗികസ്ഥാനം 
വഹിക്കേണ്ടതും പുനർ നാമനിർദ്ദേശത്തിന് യോഗ്യരായിരിക്കുന്നതുമാണ്. 

( 3) നാമ നിർദ്ദേശം ചെയ്യപ്പെട്ട ഏതൊരം ഗ ത്തി നും , അതോറിറ്റിയുടെ 
ചെയർമാനെ സംബോധന ചെയ്തുകൊണ്ടുള്ളഒരു രാജിക്കത്ത്മുഖേന ഏതു സമയത്തും 
തന്റെഔദ്യോഗികസ്ഥാനം രാജി വെയ്ക്കാവുന്നതാണ്. 


- 6. അതോറിറ്റിയിലെ അംഗത്വത്തിനുള്ളഅയോഗ്യത . - ഒരാൾ ഒരംഗമായി നാമ 
നിർദ്ദേശം ചെയ്യപ്പെടുന്നതിനും അംഗമാക്കപ്പെടുന്നതിനും, 

- ( എ ) സാൻമാർഗ്ഗികാധഃപതനം ഉൾക്കൊള്ളുന്നതായി സർക്കാർ കരുതുന്ന ഒരു 
കുറ്റത്തിന് കുറ്റം സ്ഥാപിക്കപ്പെടുകയും തടവുശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തി 
രിക്കുന്ന ഒരാളാണെങ്കിൽ,അല്ലെങ്കിൽ 

( ബി) അയാൾബുദ്ധി സ്ഥിരതയില്ലാത്ത ആളുംതക്ക അധികാരമുള്ള ഒരു കോടതി 
അപ്രകാരം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 


( സി ) ഒരു അവിമുക്തനിർദ്ധനനായ ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ 


( ഡി ) കേന്ദ്രസർക്കാരിന്റേയോ, കേരള സർക്കാരിന്റെയോ, സർവ്വീസിൽനിന്നോ, 
കേന്ദ്രസർക്കാരിന്റെയോ, കേരള സർക്കാരിന്റെയോ, ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ 
ഉള്ള ഒരു കോർപ്പറേഷനിൽ നിന്നോ അതോറിറ്റിയിലെ അംഗത്വത്തിൽ നിന്നോ നീക്കം 
ചെയ്യപ്പെടുകയോ പിരിച്ചുവിടുകയോചെയ്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ 

( ഇ ) അതോറിറ്റിയുടെഉത്തരവുപ്രകാരം ചെയ്തിട്ടുള്ളഏതെങ്കിലും പണിയിലോ 
അല്ലെങ്കിൽ അതോറിറ്റിയുടെയോ അതോറിറ്റിയുടെ കീഴിലോ അതോറിറ്റി മുഖേനയോ 
അതോറിറ്റിക്കുവേണ്ടിയോഉള്ളഏതെങ്കിലും കരാറിലോ തൊഴിലിലോ സ്വന്തം നിലയിലോ 
തന്റെ പങ്കാളിമുഖേനയോ പ്രത്യക്ഷമായോ പരോക്ഷമായോഏതെങ്കിലും ഓഹരിയോ 
അവകാശബന്ധമോഉള്ള ആളാണെങ്കിൽ, 


അയോഗ്യനായിരിക്കുന്നതാണ്. 


7. അംഗത്തെ നീക്കം ചെയ്യൽ. - (1) സർക്കാരിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 
ഒരംഗത്തെ, അയാൾ; 


( എ ) 6 -ാം വകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ളഏതെങ്കിലും അയോഗ്യതകൾക്കു 
വിധേയനായിത്തീരുകയോ; അല്ലെങ്കിൽ 

( ബി ) പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയോഅല്ലെങ്കിൽ അതിന് കഴിവില്ലാത്ത 
വനായിത്തീരുകയോ; അല്ലെങ്കിൽ 

- ( സി) അതോറിറ്റിയിൽനിന്നുംതന്റെഅസാന്നിദ്ധ്യത്തിനുള്ള അനുവാദം വാങ്ങാതെ, 
അതോറിറ്റിയുടെതുടർച്ചയായ മൂന്ന് യോഗങ്ങളിൽ ഹാജരാകാതിരിക്കുകയോ, അല്ലെങ്കിൽ 

( ഡി ) അംഗമെന്ന നിലയിൽ തുടരുന്നത് അതോറിറ്റിയുടെ താൽപ്പര്യത്തിന് 
ഹാനികരമാകുന്ന വിധത്തിൽ തന്റെ പദവി ദുരുപയോഗപ്പെടുത്തുകയുണ്ടായെന്ന് 
സർക്കാരിന് അഭിപ്രായമുള്ളപക്ഷമോ, 
നീക്കം ചെയ്യാവുന്നതാണ്. 

- (2 ) നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗത്തെ നീക്കം ചെയ്യുന്നതിനെതിരെ നിവേദനം 
നടത്താനുള്ള ഒരവസരം നൽകാതെ ആ അംഗത്തെ നീക്കം ചെയ്യാനുള്ളയാതൊരു 
ഉത്തരവും (1) -ാം ഉപവകുപ്പ് പ്രകാരം പുറപ്പെടുവിക്കാൻ പാടുള്ളതല്ല. 


- 8. അതോറിറ്റിയുടെ അധികാരങ്ങളും ചുമതലകളും - -അതോറിറ്റിക്ക്, താഴെ പറയുന്ന 
അധികാരങ്ങളുംചുമതലകളുംഉണ്ടായിരിക്കുന്നതാണ്, അതായത്: 

(1) പമ്പാനദിയുടെജലസാതസ്സുകളുടേയും ജലാശയങ്ങളുടേയും നിലനിർത്താ 
വുന്ന വികസനത്തിനുവേണ്ടിയുള്ള നയങ്ങളും പദ്ധതികളും ആവിഷ്ക്കരിക്കുന്നതിനും 
നാനാ ജീവികളടങ്ങുന്ന ജൈവസമൂഹത്തെയും പരിസ്ഥിതിയേയും അതിന്റെ ജനിതക 
വിഭിന്നതയോടുകൂടി സംരക്ഷിക്കുന്നതിനുവേണ്ടിയുള്ള ശാസ്ത്രീയമായ നടത്തിപ്പിനും; 

- (i) പദ്ധതിയിൻകീഴിൽ നടപ്പിലാക്കാനുള്ള വിവിധ വകുപ്പുകളുടേയും, ഏജൻസി 
കളുടേയും പ്രാജക്ട്ടുകളുടെ പ്രവർത്തനങ്ങൾഏകോപിപ്പിക്കുന്നതിനും; 

- (iii ) പമ്പാ കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന 
തിനും, പദ്ധതിയിൻകീഴിൽ വരുന്ന പ്രോജക്ടകൾ നടപ്പിലാക്കുന്നതിനും; 

(iv ) പമ്പാ നദിയുടെ ജലസ്രോതസ്സുകൾക്കും ജലാശയങ്ങൾക്കും ആഘാത 
മുണ്ടാക്കാവുന്ന, പ്രകൃതിവിഭവങ്ങളുടെ ചൂഷണത്തിൻമേലും കയ്യേറ്റത്തിൻമേലും 
നിയന്ത്രണമോ, പരിമിതിയോ ഏർപ്പെടുത്തുന്നതിനും; 

- (v) അതോറിറ്റിക്കുവേണ്ടി ഗ്രാന്റുകളും, അംശദായങ്ങളും, നിധികളും സ്വീകരിക്കു 
ന്നതിനും; 

- ( vi) വകുപ്പുകളും മറ്റു ഏജൻസികളും പരാജയപ്പെടുന്ന സംഗതിയിൽ പ്രോജക്ട് 
പണികൾ അതോറിറ്റി സ്വയം ഏറ്റെടുക്കുന്നതിനും; 


- ( vii ) അതോറിറ്റിയുടെഏതെങ്കിലും കാര്യം തീർപ്പാക്കുന്നതിനോ അതോറിറ്റിയുടെ 
ചുമതലകളെ സംബന്ധിച്ചുള്ളഏതെങ്കിലും കാര്യത്തിൽ ഉപദേശം നൽകുന്നതിനോവേണ്ടി 
അതിന്റെ അംഗങ്ങൾക്കിടയിൽനിന്നും കമ്മിറ്റിയെ നിയമിക്കുന്നതിനും; 

- ( viii) ശരിയായ സംസ്കരണം കൂടാതെ മാലിന്യമോഏതെങ്കിലും വ്യാവസായിക 
ദ്രവമാലിന്യങ്ങളോ ഗാർഹിക ദ്രവമാലിന്യങ്ങളോ പമ്പാനദിയിലേക്ക് ഒഴുക്കി വിടുന്നത്. 
1974 - ലെ വാട്ടർ ( പ്രിവൻഷൻ ആന്റ്കൺട്രോൾ ഓഫ് പൊല്യൂഷൻ) ആക്ട്( 1974- ലെ 6 -ാം 
കേന്ദ്രആക്ട്) - ലെ വ്യവസ്ഥകൾക്കനുസൃതമായി പരിമിതപ്പെടുത്തുന്നതിനും; 

( ix ) നിയമലംഘനങ്ങൾബന്ധപ്പെട്ട അധികാരസ്ഥാനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടു 
വരുന്നതിനും,തുടർനടപടികൾ നിരീക്ഷിക്കുന്നതിനും; 

| (x ) പമ്പാനദിയിലും, നദീതടങ്ങളിലും മലിനീകരണമുണ്ടായേക്കാവുന്ന ഏതൊരു 
പ്രവർത്തനവും ക്രമപ്പെടുത്തുന്നതിനും പരിമിതപ്പെടുത്തുന്നതിനും; കൂടാതെ 

| ( xi ) പമ്പാനദിയുടെജലസ്രോതസ്സുകളുടേയും, നദീതടങ്ങളുടെയും സംരക്ഷണ 
ത്തിനുവേണ്ടിയുള്ള കാര്യക്ഷമമായ ഭരണ നിർവ്വഹണത്തിനായി പ്രത്യക്ഷമായോ 
പരോക്ഷമായോ ബന്ധപ്പെട്ടതോ, ആനുഷംഗികമായതോ, ഉതകുന്നതോ ആയ മറ്റു 
കാര്യങ്ങൾ ചെയ്യുന്നതിനും. 
- 9. അതോറിറ്റിയുടെ ഓഫീസും, ഉദ്യോഗസ്ഥൻമാരും, ജീവനക്കാരും. (1) ഒരു 
പ്രോജക്ട് ഡയറക്ടറെ സർക്കാർ നിയമിക്കേണ്ടതും അദ്ദേഹം, അതോറിറ്റിയിൻകീഴിൽ, 
നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള അധികാരങ്ങൾ വിനിയോഗിക്കേണ്ടതും, 
കർത്തവ്യങ്ങൾ നിർവ്വഹിക്കേണ്ടതുമാണ്. 

(2 ) അതോറിറ്റിക്ക്, സർക്കാരിന്റെമുൻകൂട്ടിയുള്ള അംഗീകാരത്തോടുകൂടി, നിർണ്ണ 
യിക്കപ്പെടാവുന്ന പ്രകാരമുള്ള ചട്ടങ്ങൾക്ക്വിധേയമായി ഈ ഓർഡിനൻസ് പ്രകാരമുള്ള 
അതിന്റെ കാര്യക്ഷമമായ ചുമതലകൾ നിർവ്വഹിക്കുന്നതിനാവശ്യമെന്നു കരുതുന്ന അത്രയും 
എണ്ണംഉദ്യോഗസ്ഥന്മാരെയും ജീവനക്കാരെയും നിയമിക്കാവുന്നതാണ്. 


- (3) അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർക്കും ജീവനക്കാർക്കുംനൽകേണ്ടതായ ശമ്പളം, 
ബത്തകൾമുതലായവ ഉൾപ്പെടെഅതോറിറ്റിയുടെ ഭരണപരമായ നടത്തിപ്പിനുള്ളചെലവു 
കളും സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്നും ചെലവ്ചെയ്യേണ്ടതാണ്. 

(4 ) അതോറിറ്റിയുടെ ആഫീസ് പദ്ധതി പണികൾ ഏറ്റവുമധികം കേന്ദ്രീകരി 
ക്കുന്ന പമ്പാനദീതടത്തിലെ അങ്ങനെയുള്ളസ്ഥലത്ത് സ്ഥാപിക്കേണ്ടതാണ്. 

- 10 . യോഗങ്ങൾ. (1) അതോറിറ്റി അങ്ങനെയുള്ള സമയത്തും സ്ഥലത്തും യോഗം 
ചേരേണ്ടതും അതിന്റെ യോഗങ്ങളിലെ കാര്യനിർവ്വഹണങ്ങളെ സംബന്ധിച്ച് റെഗുലേഷ 
നുകളാൽ നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരമുള്ള നടപടിക്രമം പാലിക്കേണ്ടതാണ്. 


- (2 ) വൈസ്ചെയർമാന്റെ ഉപദേശപ്രകാരം മെമ്പർ സെക്രട്ടറി അതോറിറ്റിയുടെ 
യോഗങ്ങൾ വിളിച്ചുകൂട്ടേണ്ടതാണ്. 

(3) അതോറിറ്റിയുടെ ചെയർമാൻ അതോറിറ്റിയുടെ യോഗങ്ങളിൽ ആദ്ധ്യക്ഷം 
വഹിക്കേണ്ടതാണ്. 

(4) അതോറിറ്റിയുടെ യോഗത്തിനുള്ള ക്വാറം നികത്തിയ അംഗത്വത്തിന്റെമൂന്നിൽ 
ഒന്നായിരിക്കേണ്ടതും യോഗങ്ങളിൽ ഹാജരായി വോട്ടു ചെയ്യുന്നവരുടെ കേവലഭൂരിപക്ഷ 
പ്രകാരം തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. 

-- 11. ഏകോപന സമിതിയുടെരൂപീകരണവും അതിന്റെചുമതലകളും: - (1) അതോറിറ്റിക്ക്, 
താഴെപറയുന്ന അംഗങ്ങൾഉണ്ടായിരിക്കുന്നഏകോപനസമിതി എന്നറിയപ്പെടുന്ന ഒരു സമിതി 
രൂപീകരിക്കാവുന്നതാണ്, അതായത്: 

(1) സെക്രട്ടറി, ജലവിഭവവകുപ്പ് - അദ്ദേഹം സമിതിയുടെ ചെയർമാൻ ആയിരി 
ക്കുന്നതാണ്; 

(i ) ചീഫ് എഞ്ചിനീയർ, പ്രോജക്റ്റ്11, ജലസേചനവകുപ്പ് - അദ്ദേഹം സമിതിയുടെ 
സെക്രട്ടറി ആയിരിക്കുന്നതാണ്; 

(ii) സെക്രട്ടറി, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്; 
(iv) മാനേജിംഗ് ഡയറക്ടർ, കേരള ജല അതോറിറ്റി; 
( v) മുഖ്യ വനപാലകൻ; 
( vi ) ഡയറക്ടർ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പ്; 
(vii ) ചെയർമാൻ, കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ്; 
(viii) ചീഫ്എഞ്ചിനീയർ ( ജലസേചനവും ഭരണവും), ജലസേചന വകുപ്പ്; 

- (ix ) ഡയറക്ടർ, സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡവലപ്പ്മെന്റുംമാനേജ്മെന്റും; 
കൂടാതെ 

| (x) സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ജലമേഖലാ രംഗത്തെ ഒരു വിദഗ്ദ്ധനും; 

(2 ) അതോറിറ്റിയുടെ പൊതുവായ മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനും വിധേയ 
മായി, അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പ്ഏകോപന സമിതിയിൽ നിക്ഷിപ്ത 
മായിരിക്കുന്നതുംഅതോറിറ്റി ആവശ്യപ്പെടുന്ന പക്ഷം അത്അതോറിറ്റിയെ സഹായിക്കേ 
ണ്ടതുമാണ്. 

(3) അതോറിറ്റിക്ക്, അതോറിറ്റിയുടെചുമതലകൾ നിർവ്വഹിക്കുന്നതിനുവേണ്ടി അതിന് 
ആവശ്യമെന്ന് തോന്നുന്നത്രയും അങ്ങനെയുള്ളഎണ്ണം സർക്കാരിതര സംഘടനകളേയും 
സാങ്കേതിക വിദഗ്ദ്ധരേയും തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളേയുംഏകോപന സമിതി 
യിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള പ്രതി 
നിധികളുടെഎണ്ണം ഒരു സമയത്ത്അഞ്ചിൽ കവിയാൻ പാടുള്ളതല്ല . 
G - 88 /2009/ Ekm . 


10 


( 4) ഏ കോപന സമിതി നടപ്പാക്കൽ ഏജൻസികളായ ജലവിഭവ വകുപ്പ്, 
കേരള ജല അതോറിറ്റി, ദേവസ്വം ബോർഡുകൾ, തദ്ദേശ സ്വയംഭരണവും മറ്റ് തദ്ദേശ 
സ്ഥാപനങ്ങളും, മറ്റ് ഏജൻസികൾഎന്നിവയുടെ പ്രവർത്തനങ്ങൾഏകോപിപ്പിക്കേണ്ടതും 
ഏറ്റെടുക്കേണ്ടതായ മരാമത്ത് ജോലികൾ ആരംഭിക്കേണ്ടതും ഫണ്ടിന്റെ സമയബന്ധിത 
മായിട്ടുള്ളനൽകൽ സുഗമമാക്കേണ്ടതാണ്. 


അദ്ധ്യായം III 


അതോറിറ്റിയുടെ ധനകാര്യവും കണക്കുകളും ആഡിറ്റും 
- 12 . അതോറിറ്റിയുടെ നിധി. (1) അതോറിറ്റിക്ക് അതിന് സ്വന്തമായി നിധി ഉണ്ടാ 
യിരിക്കേണ്ടതും അതോറിറ്റിയുടെഎല്ലാ വരുമാനങ്ങളും അതിലേക്ക് വരവ് വയ്ക്കേണ്ടതും 
അതോറിറ്റി നടത്തുന്ന എല്ലാ പണം കൊടുക്കലുകളും അതിൽനിന്നും നടത്തേണ്ടതാണ്. 
- ( 2) അതോറിറ്റിയുടെഫണ്ടിൽ, - 

| ( എ ) യഥാർഹമായ ധനവിനിയോഗം വഴി, ഓർഡിനൻസിന്റെ ആവശ്യത്തിലേ 
ക്കായി സംസ്ഥാന സർക്കാർ പണമായി നൽകുന്ന ഏതെങ്കിലും തുകകളും നൽകുന്ന ഏതെ 
ങ്കിലും ഗ്രാന്റുകളും; 

- ( ബി ) യഥാർഹമായ ധനവിനിയോഗം വഴി 2001 - ലെ കേരള നദീതീര സംരക്ഷ 
ണവും മണൽവാരൽ നിയന്ത്രണവും ആക്റ്റിലെ (2001- ലെ 18) വ്യവസ്ഥകൾ പ്രകാരം 
പമ്പാനദിയിൽ മണൽ ഖനനം നടത്തുന്നതു മുഖേന റവന്യൂ അധികാരികൾ ശേഖരിക്കുന്ന 
ഫണ്ടിന്റെ വിഹിതവും, നിയ മാ നു സ ത മായ വക യി രു ത്തൽ വഴി 
അതോറിറ്റിയിലേയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതും; 

- ( സി ) അതോറിറ്റിക്ക്, ഏതെങ്കിലും മറ്റ് ആളുകൾ അല്ലെങ്കിൽ കേന്ദ്രസർക്കാർ 
ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾനൽകുന്നഏതെങ്കിലും ഗ്രാന്റുംഅല്ലെങ്കിൽ സംഭാവനയും; 
കൂടാതെ 

( ഡി ) സർക്കാർ നിർണ്ണയിക്കുന്ന അങ്ങനെയുള്ള നിബന്ധനകളോടും ഉപാധിക 
ളോടും കൂടി ഈ ഓർഡിനൻസിന്റെആവശ്യങ്ങൾക്കായി അതോറിറ്റിക്ക് നൽകുന്ന വായ് 
കളും സാമ്പത്തിക സഹായങ്ങളും, 
അടങ്ങിയിരിക്കേണ്ടതാണ്. 

- 13 . നിധിയുടെ വിനിയോഗം. - അതോറിറ്റിയുടെനിധിയും, അതോറിറ്റിയുടെ കൈവ 
ശത്തിലോ നിക്ഷിപ്തമായിട്ടുള്ളതോ ആയ എല്ലാ വസ്തുക്കളും ഓർഡിനൻസിന്റെഭരണ 
നിർവ്വഹണത്തിനുവേണ്ടി വിനിയോഗിക്കേണ്ടതാണ്. 

- 14. ബഡ്ജറ്റ് അതോറിറ്റിഓരോ വർഷവും നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള 
ഫാറത്തിലും അങ്ങനെയുള്ള സമയത്തുംഅടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ളഏകദേശം 
നിർണ്ണയിച്ച വരവും ചെലവും കാണിക്കുന്ന അതിന്റെബഡ്ജറ്റ്തയ്യാറാക്കേണ്ടതാണ്. 


11 


15. വാർഷിക റിപ്പോർട്ട്. (1) അതോറിറ്റി, നിർണ്ണയിച്ചേക്കാവുന്ന ഫാറത്തിൽ, കഴിഞ്ഞ 
സാമ്പത്തിക വർഷത്തിലെ അതിന്റെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ വിവരം നൽകുന്ന 
വാർഷിക റിപ്പോർട്ട്തയ്യാറാക്കേണ്ടതും ഒരു പകർപ്പ് സർക്കാരിന് സമർപ്പിക്കേണ്ടതുമാണ്. 

- (2 ) (1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള ഒരു റിപ്പോർട്ട് ലഭിച്ചശേഷം കഴിയുന്നത്ര വേഗം 
സർക്കാർ, അത് നിയമസഭമുമ്പാകെ വയ്ക്കേണ്ടതാണ്. 

16. കണക്കുകളും ആഡിറ്റും .- - അതോറിറ്റിയുടെകണക്കുകൾ നിർണ്ണയിക്കപ്പെടാവുന്ന 
അങ്ങനെയുള്ളരീതിയിൽ സൂക്ഷിച്ചുപോരേണ്ടതും ആഡിറ്റ്ചെയ്യേണ്ടതുമാണ്. 

(2 ) അതോറിറ്റി, നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള തീയതിക്ക് മുമ്പായി 
കണക്കുകൾ ആഡിറ്റ് ചെയ്തതിന്റെ പകർപ്പ് അതിൻമേൽ ആഡിറ്റർമാരുടെ റിപ്പോർട്ട് 
സഹിതം സർക്കാരിന് സമർപ്പിക്കേണ്ടതാണ്. 


അദ്ധ്യായം IV 


പലവക 


- 17. ഉത്തമവിശ്വാസത്തിൽ ചെയ്ത പ്രവൃത്തികൾക്ക് സംരക്ഷണം. ഈ ഓർഡി 
നൻസിലെ വ്യവസ്ഥകൾക്കോ അല്ലെങ്കിൽ അതിൻകീഴിലുണ്ടാക്കപ്പെട്ട ഏതെങ്കിലും ചട്ട 
ത്തിനോ അനുസൃതമായി, ഉത്തമവിശ്വാസത്തിൽ ചെയ്തതോചെയ്യാൻ ഉദ്ദേശിച്ചതോ ആയ 
ഏതെങ്കിലും കാര്യം സംബന്ധിച്ച്അതോറിറ്റിക്കോ അതോറിറ്റിയിലെ ഏതെങ്കിലും അംഗ 
ത്തിനോ എതിരായി യാതൊരു വ്യവഹാരമോ, പ്രോസിക്യൂഷനോ മറ്റ് നിയമ നടപടികളോ 
നിലനിൽക്കുന്നതല്ല . 
-- 18. സിവിൽ കോടതിയുടെഅധികാരിതയ്ക്ക് വിലക്ക്. ഈ ഓർഡിനൻസ് പ്രകാരമോ, 
അതിൻകീഴിലോ സർക്കാരോ, അതോറിറ്റിയോഅല്ലെങ്കിൽ സർക്കാരോ അതോറിറ്റിയോ 
പ്രാധികാരം ചെയ്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥനോതീർപ്പാക്കേണ്ടതോ തീരുമാനിക്കേണ്ടതോ, 

കൈകാര്യം ചെയ്യേണ്ടതോ ആയ ഏതെങ്കിലും പ്രശ്നമോനിർണ്ണയിക്കേണ്ടതായ ഏതെങ്കിലും 
സംഗതിയോ തീർപ്പാക്കുവാനോ, തീരുമാനിക്കുവാനോ, കൈകാര്യം ചെയ്യുവാനോ 
അല്ലെങ്കിൽ നിർണ്ണയിക്കുവാനോഉള്ള അധികാരിത യാതൊരു സിവിൽ കോടതിക്കുംഉണ്ടാ 
യിരിക്കുന്നതല്ല. 

- 19. വൈഷമ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ളഅധികാരം: - (1) ഈ ഓർഡിനൻസിലെ 
വ്യവസ്ഥകൾക്ക് പ്രാബല്യം നൽകുന്നതിൽ,എന്തെങ്കിലും വൈഷമ്യംഉണ്ടാകുന്ന പക്ഷം, 
സർക്കാരിന്, ആ വൈഷമ്യം നീക്കം ചെയ്യുന്ന ആവശ്യത്തിലേക്കായി, ഈ ഓർഡിനൻസിനോ 
അതിൻകീഴിലുണ്ടാക്കിയ ചട്ടങ്ങൾക്കോ വിരുദ്ധമല്ലാത്തതും ആവശ്യമെന്ന്അതിന് തോന്നു 
ന്നതുമായ ഏതു നടപടിയും ഉത്തരവുമൂലം ചെയ്യാവുന്നതാണ്: 

- എന്നാൽ ഈ ഓർഡിനൻസിന്റെ പ്രാരംഭത്തീയതി മുതൽരണ്ടു വർഷത്തിനുശേഷം 
ഈ വകുപ്പിൻകീഴിൽ യാതൊരു ഉത്തരവും പുറപ്പെടുവിക്കാൻ പാടുള്ളതല്ല. 


12 


( 2 ) ( 1) -ാം ഉപവകുപ്പ് പ്രകാരം പുറപ്പെടുവിക്കുന്ന ഓരോഉത്തരവും നിയമസഭ 
മുമ്പാകെവെക്കേണ്ടതാണ്. 


- 20. അതോറിറ്റിയുടെ അംഗങ്ങളും ജീവനക്കാരും പബ്ലിക് സെർവന്റുമാർ ആയിരി 
ക്കണമെന്ന്. - അതോറിറ്റിയുടെഎല്ലാ അംഗങ്ങളും ജീവനക്കാരും, ഈ ഓർഡിനൻസിലെയോ, 
അതിൻകീഴിലുണ്ടാക്കിയ ചട്ടങ്ങളിലെയോ, റഗുലേഷനുകളിലെയോഏതെങ്കിലും വ്യവസ്ഥകൾ 
അനുസരിച്ച് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുമ്പോൾ, 
1860 - ലെ ഇന്ത്യൻ ശിക്ഷാ നിയമസംഹിതയിലെ (1860 - ലെ 45 -ാം കേന്ദ്ര ആക്ട്) 21 -ാം വകു 
പ്പിന്റെ അർഥവ്യാപ്തിക്കുള്ളിൽ വരുന്ന പബ്ളിക് സെർവന്റുമാരായി കരുതപ്പെടുന്നതാണ്. 

- 21. റഗുലേഷനുകൾഉണ്ടാക്കുന്നതിനുള്ളഅധികാരം. -- അതോറിറ്റിക്ക് സർക്കാരിന്റെ 
മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടുകൂടി, 10 -ാം വകുപ്പിലെ 1 -ാം ഉപവകുപ്പിൽ വ്യവസ്ഥ 
ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും,അതോറിറ്റിയുടെയോ,ഏകോപനസമിതിയുടേയോ, 
അതതു സംഗതിപോലെ, യോഗങ്ങൾക്ക് അനു വർത്തിക്കേണ്ടതായ നടപടിക്രമം 
സംബന്ധിച്ച് പ്രത്യേകമായും, അതോറിറ്റിയുടേയോ,ഏകോപന സമിതിയുടേയോ,മുൻപാകെ 
വരുന്ന കാര്യങ്ങൾതീർപ്പാക്കുന്നതു സംബന്ധിച്ചും റഗുലേഷനുകൾ ഉണ്ടാക്കാവുന്നതാണ്. 
- 22 . ചട്ടങ്ങൾഉണ്ടാക്കുവാനുള്ള അധികാരം. - (1) സർക്കാരിന്, ഗസറ്റു വിജ്ഞാപനം 
വഴി, ഈ ഓർഡിനൻസിലെ എല്ലാമോ അല്ലെങ്കിൽഏതെങ്കിലുമോവ്യവസ്ഥകൾ നടപ്പിലാ 
ക്കുന്നതിനായി ചട്ടങ്ങൾഉണ്ടാക്കാവുന്നതാണ്. പ്രത്യേകിച്ചും മുൻപറഞ്ഞ അധികാരത്തിന്റെ 
സാമാന്യതക്ക് ഭംഗം വരാതെയും താഴെപറയുന്ന എല്ലാമൊ അല്ലെങ്കിൽ ഏതെങ്കിലുമോ 
സംഗതികൾക്ക് അങ്ങനെയുള്ളചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്യാവുന്നതാണ്, അതായത്: 


(i) മെമ്പർ സെക്രട്ടറിയുടെഅധികാരങ്ങളും ചുമതലകളും; 


(ii ) അതോറിറ്റിയുടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുടെ സേവന വ്യവസ്ഥയും; 


(iii ) പ്രോജക്ട് ഡയറക്ടറുടെ അധികാരങ്ങളും കർത്തവ്യങ്ങളും; 


(iv ) അതോറിറ്റിയിലെ ജീവനക്കാരുടെ നിയമനവും അവരുടെ സേവന വ്യവസ്ഥകളും; 


(v) വാർഷിക റിപ്പോർട്ടിന്റെ ഫാറവും; 
( vi ) അതോറിറ്റിയുടെകണക്കുകൾ ആഡിറ്റ് നടത്തേണ്ട രീതിയും; കൂടാതെ 

- ( vii) നിർണ്ണയിക്കപ്പെടേണ്ടതോ, നിർണ്ണയിക്കപ്പെടാവുന്നതോ ആയമറ്റേതെങ്കിലും 
സംഗതിയും; 

(2) ഈ ഓർഡിനൻസ് പ്രകാരം ഉണ്ടാക്കിയ ഓരോചട്ടവും അത്ഉണ്ടാക്കിയതിനു 
ശേഷം, കഴിയുന്നത്രവേഗം, നിയമസഭ സമ്മേളനത്തിലായിരിക്കുമ്പോൾ, സഭമുമ്പാകെ, ഒരു 
സമ്മേളനത്തിലോ തുടർച്ചയായ രണ്ടു സമ്മേളനങ്ങളിലോ പെടാവുന്നആകെപതിനാലു 


13 


ദിവസക്കാലത്തേക്ക്വയ്ക്കേണ്ടതും, അപ്രകാരം അത്ഏത് സമ്മളനത്തിൽ വയ്ക്കുന്നുവോ 
ആ സമ്മേളനമോ തൊട്ടടുത്തുവരുന്ന സമ്മേളനമോ അവസാനിക്കുന്നതിനുമുൻപ് 
നിയമസഭ ആ ചട്ടത്തിൽഎന്തെങ്കിലും രൂപഭേദം വരുത്തുകയോ അല്ലെങ്കിൽ ആ ചട്ടം 
ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരമാനിക്കുകയോ ചെയ്യുന്ന പക്ഷം ആ ചട്ടത്തിന് അതിനുശേഷം, 
അതതുസംഗതിപോലെ, അങ്ങനെ രൂപഭേദപ്പെടുത്തിയ രൂപത്തിൽ മാത്രം പ്രാബല്യമുണ്ടായി 
രിക്കുകയോഅല്ലെങ്കിൽയാതൊരു പ്രാബല്യവും ഇല്ലാതിരിക്കുകയോചെയ്യുന്നതുമാകുന്നു . 
എന്നിരുന്നാലും, അങ്ങനെയുള്ളഏതെങ്കിലും രൂപഭേദപ്പെടുത്തലോ റദ്ദാക്കലോ ആ ചട്ട 
പ്രകാരം മുമ്പ്ചെയ്തിട്ടുള്ളഏതെങ്കിലും സംഗതിയുടെ സാധുതയ്ക്ക് ഭംഗം വരാത്ത വിധ 
ത്തിലായിരിക്കേണ്ടതാണ്. 


- 23 . മറ്റു നിയമങ്ങളുടെ ബാധകത തടയുന്നതല്ലെന്ന്. ഈ ഓർഡിനൻസിലെ വ്യവ 
സ്ഥകൾ, തൽസമയം പ്രാബല്യത്തിലുള്ളമറ്റേതെങ്കിലും നിയമങ്ങളിലെ വ്യവസ്ഥകൾക്ക് 
പുറമെയും അവയുടെ വ്യവസ്ഥകൾക്ക്ന്യൂനത വരുത്താത്ത വിധത്തിലായിരിക്കുന്നതാണ്. 

24. റദ്ദാക്കലും ഒഴിവാക്കലും - (1) 2008 - ലെ പമ്പാനദീതടം അതോറിറ്റി ഓർഡിനൻസ് 
(2008 - ലെ 31) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 


- ( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് പ്രകാരം 
ചെയ്തതോഎടുത്തതോആയികരുതപ്പെടേണ്ടതാണ്. 


ആർ. എസ്. ഗവായി, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 

എസ്. കുമാരി സുധ, 
നിയമ വകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


